| Reg. No . രജി. നമ്പർ 
KL / TV ( N ) / 12/ 2009- 2011 


Government of Kerala 
കേരള സർക്കാർ 

2009 


GOVERNMEDIAS 


OVERN 


സി 


. കാ 


ട 


KERALL 


MENT OF 

T 


S 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


15th December 2009 
2009 ഡിസംബർ 15 


RUVANANTHAPURA 


No. 


SDAY 


Vol . LIV | 
വാല്യം 54 - 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


24th Agrahayana 1931 
1931 അഗഹായനം 24 


PART III 
Education Department 


നോട്ടിഫിക്കേഷൻ 


TENDER NOTICE 


നമ്പർ TX11/9210 / 2009 JCTE . 


- 2009 നവംബർ 10. 


| [ No.1/2009 -10] 


| No, D1/ 39427/2009 . 


| 21st November 2009 . 


സാങ്കേ തിക പരീക്ഷാ കൺട്രോളർ 2002 ഏപ്രിൽ 
മാസത്തിൽ നടത്തിയ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മെയിന്റനൻസ് 
ഡിപ്ലോമ പരീ ക്ഷ യിൽ ചേർ ത്തല സർക്കാർ 
പോളിടെക്നിക്കിൽ നിന്നും 997835 രജിസ്റ്റർ നമ്പർ പ്രകാരം 
പാസ്സായ ശ്രീമാൻ അജിത്, എം. എന്ന ആൾക്ക് നൽകിയ 
ഡിപ്ലോമാ സർട്ടിഫിക്കറ്റ് നഷ്ട പ്പെട്ടു പോ യിരി ക്കു ന്നു . 
ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 40 എന്ന 
വിലാസത്തിൽ അയച്ചുതരുവാൻ താൽപ്പര്യപ്പെടുന്നു . 


Sealed tenders are invited for the modification of 
Conference Hall of Director of Technical Education s 
Office , Thiruvananthapuram. 


Estimated Expenditure — Rs.3,25 ,000 . 


EMD - 1 % of the quoted amount. 


Cost of tender form — Rs.700 + 12 .5 % VAT. 


- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതിഉണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 
സാങ്കേതിക പരീക്ഷാ 

- ( ഒപ്പ്) 
കൺട്രോളറുടെ കാര്യാലയം, 

സാങ്കേതിക പരീക്ഷാ 
തിരുവനന്തപുരം. 

കൺട്രോളർ. 


Last date and time of sale of tender form 
- 21-12- 2009, 11 a. m. 

Last date and time of receipt of filled tender form 
22-12 -2009 , 11 a. m . 

Date and time of opening of tender form - 22 -12-2009, 
3 p . m . 


Gaz . No. 49 /2009 /DTP ( Education ) . 


100 


KERALA GAZETTE 


[ PART III 


The Tender form and other specification of the work 
can be obtained from the office of the Director of 
Technical Education , Fort , Thiruvananthapuram . 


| up to 11 a. m . on 31 - 12 - 2009 by cash and by money order 
| up to 3 p. m . on 22 - 12 - 2009 . 


Office of the 
Director of Technical Education , 
Padmavilasam Road , Fort , 
Thiruvananthapuram . 


| ( Sd.) 

Director of 
Technical Education . 


SHORT TENDER NOTICE 


No. P1 / 1141 / 2008/Bus. 

| 24th November 2009. 
Sealed tenders are invited for the Construction of 
bus body on Ashok Leyland Cheetah model chassis of 
Government Engineering College, Painavu , Idukki. The 
envelope containing the tenders superscripted with the 
Number, Name of Tender and due date for the tender 
must be addressed to the Principal, Govt. Engineering 
Collage, Painavu , Idukki 

Tender No . - -09/ 09 /P1/ 2225/2009 /Bus/ PTA 

Name of Tender - Construction of bus body on 
Ashok Leyland Cheetah model chassis . 

| Date and time of receipt of tender - 31 - 12 - 2009 , 
1 p . m . 

- Date and time of opening of tender - 31 - 12 - 2009 , 
2 p. m . 

- Cost of tender form Rs.1, 000 + VAT and Rs.500 + VAT 
by cash for original and duplicate respectably (Rs.1,250 
and Rs. 650 by post). Belated tenderes will not be 
accepted. The tenders will be opened in the presence of 
such Tenderers or their authorized representatives who may 
be present at that time. Cheque, Drafts , Postal Orders are 
not acceptable. Further details can be had from the Office. 


- ഇടുക്കി പൈനാവ് ഗവൺമെന്റ് എഞ്ചി നീ യ റിംഗ് 
കോളേജിലേക്ക് വാങ്ങുന്ന ബസ്സിന്റെ ബോഡി നിർമ്മിച്ചു 
നൽകുന്നതിലേക്ക്മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസുകളുടെ പുറത്ത് ദർഘാസ് നമ്പർ, ദർഘാസിന്റെ പേര്, 
ദർഘാ സിന്റെ അ വ സാന തീയതി എന്നി വ യോടു കൂടി 
പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, 

പൈനാവ്, ഇടുക്കി, പിൻ - 685 603 എന്ന വിലാസത്തിൽ 
ലഭിച്ചിരിക്കേണ്ടതാണ്. 
- ദർഘാസ് നമ്പർ --09 / 09 / പി1 /2225 / 09 / ബസ്/ പി. റ്റി. എ . 

ദർഘാസിന്റെ പേര്- അശോക് ലേയ്ലാൻഡ് ചീറ്റാ 
മോഡൽ ചേസിസിൽ ബസ്സ് ബോഡി നിർമ്മാണം. 

- ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 31- 12- 2009, 1 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
31- 12 -2009, 2 മണി. 

ഒറിജിനൽ ദർഘാസുകളുടെ വില 1,000 രൂപ + വാറ്റും 
ഡ്യൂപ്ലിക്കേറ്റ് ദർഘാസുകൾക്ക് 500 രൂപ + വാറ്റുമായിരിക്കും. 
തപാൽ വഴി ലഭിക്കാൻ യഥാക്രമം 1,250 രൂപയും 650 രൂപയും 
അടയ്ക്കേണ്ടതാണ്. അപൂർണ്ണവും വൈകിക്കിട്ടിയതുമായ 
ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 
ദർഘാസുകൾ സന്നിഹിതരായിരിക്കുന്ന ദർഘാസുകാരുടേയോ 
അ ധികാ ര പ്പെ ടു ത്തി യി രി ക്കുന്ന പതി നി ധി ക ളു ടേയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതായിരിക്കും. സാധനങ്ങളുടെ 
മൊത്തം വിലയുടെ ഒരുശതമാനം നിരതദ്രവ്യം 50 രൂപയുടെ 
കേരള സർക്കാരിന്റെ മുദ്രപത്രത്തിൽ ഒപ്പിട്ട ഉടമ്പടിയും 
ദർഘാസിന്റെ കൂടെ സമർപ്പിക്കേണ്ടതാണ്. സംസ്ഥാനത്തിന് 
പുറത്തുള്ള സ്ഥാപ ന ങ്ങ ൾ ഉ പ ക ര ണ ങ്ങൾ വിത രണം 
ചെയ്യു വാൻ ആഗ്രഹിക്കുന്ന പക്ഷം ദർഘാസ് വിലയ്ക്ക 
പുറമെ കേരള സർക്കാരിന്റെ മുദ്രപ്പതവിലയായ 50 രൂപ കൂടി 
അടയ്ക്കേണ്ടതാണ്. ദർഘാസുകൾ 31- 12 - 2009 പകൽ 11 മണി 
വരെ നേരിട്ടും 22 -12 - 2009 പകൽ 3 മണി വരെ മണിയോർഡർ 
അയച്ചാൽ തപാൽ വഴിയും താഴെ ഒപ്പിട്ടിരിക്കുന്ന ഓഫീസറിൽ 
നിന്നും ലഭിക്കുന്നതാണ്. 


The tender forms which are not accompanied by the 
agreement in the Kerala Stamp Paper worth Rs. 50 and an 
Earnest Money Deposit of 1 % of the total cost of the 
items offered will be rejected . Outside firms, who desire to 
be supplied with Kerala Stamp Paper should send an 
additional amount of Rs. 50 along with cost of tender form . 
The Tender Forms can be obtained from the undersigned 


Office of the Principal, 
Government Engineering College, 
| Painavu , Idukki. 


| (Sd.) 
Principal . 


